Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


NA 


ര 


സാ 


EDAL 


V 
GOVERIZATION 


VMENT OF 


OF KER 


2 


न्याव व 


1 


KERALA GAZETTE 
-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


21st April 2009 
2009 ഏപ്രിൽ 21 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| | 16 
നമ്പർ 


1st Vaisakha 1931 
1931 വൈശാഖം 1 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


- ( 2 ) 


( 3 ) 


നമ്പർ ഡി2 - 671/ 2008 . 


2009 മാർച്ച് 25. 


തിരു വ ന ന്ത പു രം വൻകിട ജ ല സേ ച ന വി ഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള ഗവർണ്ണർക്കുവേണ്ടി 
താഴെ പറയുന്ന പ വ ത്തികൾക്ക് അ നു യോ ജ്യ രാ യ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാ വമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത 
തപാ ലിൽ ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൊറിയർ സർവ്വീസ് 
മുഖേന ലഭിക്കുന്ന ദർഘാ സു കൾ സ്വീക രിക്കു ന്ന ത ല്ല . 
പസ്തുത ദിവസം അ വ ധി യാ കു ന്ന പക്ഷം അടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സമയങ്ങളിൽ ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
കമ 

ദർഘാസ് നമ്പരും നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 
( 2 ) 

( 3 ) 


2 87/ ഇഇ/ 2008 - 09 - ടി - വെള്ളായണി വെസ്റ്റ് 

ബ്രാഞ്ച് ചാനലിൽ ചെയിനേജ് 8700 മീറ്ററിന് 
സമീപം ബണ്ടിന്റെ അത്യാവശ്യ സംരക്ഷണ 
പണികൾ - രൂപ 4, 00 ,000 

10 ,000 
3 88 / ഇഇ / 2008 - 09 - ടി - വിഴിഞ്ഞം ബ്രാഞ്ച് 
ചാനലിന്റെ ചെയിനേജ് 8900 മീറ്ററിൽ 
കേടുവന്ന ബണ്ടിന്റെ അത്യാവശ്യ സംരക്ഷണ 
പണികൾ - രൂപ 2,70, 000 

6 ,750 
89/ ഇഇ/ 2008-09 ടി - വെള്ളായണി നോർത്ത് 
ബ്രാഞ്ച് ചാനലിൽ ചെയിനേജ് 4800 മീറ്ററിലും 
ചെയിനേജ് 7030 മീറ്ററിലുമുള്ള കട്ട് ആന്റ് 
ക വ റു ക ളു ടെ മുകൾ ഭാഗ ത്ത യും 
താഴ്ഭാഗത്തേയും തടസ്സങ്ങൾ അടിയന്തിരമായി 
നീക്കുന്നതും ചെയിനേജ് 4800 മീറ്ററിലെ കട്ട് 
ആന്റ് കവറിന്റെ താഴ്ഭാഗത്തെ ബണ്ടിന്റെ 

ബലപ്പെടുത്തൽ പണികളും-- രൂപ 5, 00,000 12,500 
5 90 / ഇഇ / 2 0 08 - 09 - ടി പൂന്തോട്ട പുന രു 

ദ്ധാരണം- നെയ്യാർഡാമിലെ പൂന്തോട്ടത്തിൽ 
ഒരു പുതിയ പ്രവേശന കവാ ട ത്തിന്റെ 
നിർമ്മാ ണവും ചുറ്റുമുള്ള സ്ഥല ത്തിന്റെ 
ഭംഗി വരു ത്തു ന്ന തു മായ പണികൾ 
രൂപ് 15 , 00,000 

37 , 500 


- ( 1) 


1 86 | ഈ ഇ | 2 0 08 - 09 - നെയ്യാർ ജല സേ ചന 

പദ്ധതി - വിഴിഞ്ഞം ബ്രാഞ്ച് ചാനലിന്റെ 
ചെയിനേജ് 5850 മീറ്ററിൽ ബണ്ടിന്റെ 
അത്യാവശ്യ സംരക്ഷണ പണികളും ചോർച്ച 

തടയുന്നതിനുള്ള പണികളും-- രൂപ 2,00,000 5,000 
Gaz . No. 16 /2009/DTP (Irrigation). 


168 


KERALA GAZETTE 


[PART III 


( 2 ) 


( 3 ) 


6 91/ ഈ ഇ / 2 0 08 - 09 - നെയ്യാർ ജല സേ ചന 
പദ്ധതി - പൂന്തോട്ട പ ന രുദ്ധാരണം 
നെയ്യാർഡാമിലെ പൂന്തോട്ടത്തിൽ കേടു വന്ന 

പൈപ്പു മാറ്റി പുതിയ പൈപ്പു സ്ഥാപിക്കുന്ന 
പണികൾ - രൂപ 5, 00 , 000 

12 ,500 


-- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർ ഘാ സു ക ളോ ടൊപ്പം ജി . ഒ . ( എം . എ സ് . ) 135 / 97 

കോ - ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവർത്തികളുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

-- പൊതു മരാമത്ത് വകുപ്പ് ജലസേചന വകുപ്പ് എന്നീ 
ഡിപ്പാർട്ട്മെന്റിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
വൻകിട ജലസേചന വഭാഗം, 
തിരുവനന്തപുരം. 


12 ,250 


92 / ഇഇ/ 2 0 08 - 09 - - ടി - - പൂന്തോട്ട പുന രു 
ദ്ധാരണം - നെയ്യാർഡാമിലെ പൂന്തോട്ടത്തിൽ 
വലതുകര കനാലിന്റെ ഇടതുകര യിൽ 
പുതുതായി നിർമ്മിച്ച് ലാന്റ് സ്കേപ്പിന്റെ 
വശത്ത് സംരക്ഷണ ഭിത്തി കെട്ടുന്നതും 
ഗിൽ സ്ഥാപിക്കുന്നതുമായ പണികൾ - 
രൂപ 4,90, 000 
83 / ഇഇ / 2 0 08 - 09 - ടി - ഡാം സുരക്ഷിത 
പണികൾ - യ്യാർഡാമിൽ പുതിയ ഡ്രയിനേജ് 
ദ്വാരങ്ങൾ (Drainage holes ) തുളയ്ക്കുന്നതും 
അസ്ഥി വാ ര ത്തിൽ അടഞ്ഞു കിടക്കുന്ന 
ജലനിർഗമന ദ്വാരങ്ങൾ (Drainage holes ) 
ശ രി യ ാ ക്കു ന്ന തു മാ യ പ ണി ക ൾ - 
രൂപ 10 ,00, 000 


TENDER NOTICES 


(1) 


25 ,000 


പുനർ ദർഘാസ് 


9 58/ ഇഇ)/ 2 008 - 09 - ടി - വണ്ടന്നൂർ ഫീൽഡ് 
ബൂത്തിയുടെ ചെയിനേജ് 0.00 മീറ്ററിനും 
700 മീറ്ററിനും ഇടയ്ക്ക് ചോർച്ച തടയുന്നതി 
നുള്ള പണികളും അത്യാവശ്യ സംരക്ഷണ 
പണികളും - രൂപ 4, 00, 000 

10 ,000 
10 60/ ഇe/ 2008 - 09 - ടി - പൂവാർ വെസ്റ്റ് ബ്രാഞ്ച് 

ചാനലിന്റെ ചെയിനേജ് 8000 മീറ്ററിനും 
8500 മീറ്ററിനും ഇടയ്ക്കുള്ളഅത്യാവശ്യ 
ബലപ്പെടുത്തൽ പണികളും സംരക്ഷണ 
പണികളും - രൂപ 3,00,000 

7 ,500 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
400 + വാറ്റ്, ക്രമനമ്പർ 2 - നും 9 - നും രൂപ 800 + വാറ്റ്, 
കമ ന മ്പർ 3 - നും 10 - നും രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 
4 , 6 , 7 ഇവയ്ക്ക് രൂപ 1, 000 + വാറ്റ്, കമ ന മ്പർ 5 - ന് 
രൂപ 2,300 + വാറ്റ്, കമനമ്പർ 8- ന് രൂപ 1,500 + വാറ്റ്. 

ദർ ഘാസ് പമാ ണ ങ്ങ ൾ ലഭിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 28 - 4- 2009 , 1 മണി വരെ. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 2 - 5 - 2009 വൈകുന്നേരം 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയ തിയും സമയവും 
2 - 5 - 2009 വൈകുന്നേരം 4 .30 മണി. 

കരാറുകാരുടെ യോഗ്യത - ക്രമ നമ്പർ 5 , 8 ഇവയ്ക്ക് 
“ സി യും അതിനുമുകളിലും, ബാക്കിയുള്ളവയ്ക്ക് " ഡി യും 
അതിനുമുകളിലും. 
പണി തീർക്കേണ്ട കാലാവധി - 4 ( നാല്) മാസം. 

കേരള സർക്കാരിന്റെ 50 രൂപയുടെമുദ്രപത്രത്തിൽ 
ജല സേചന വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും 
എക്സിക്യട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തി ആവശ്യ 
മായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിര ത ദ വ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്ന 
താണ്. 1990 - ലെ കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ 
ദർ ഘാ സു കളെ സംബ ന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


| No. CMU/ Tech/ 506/ 2008. 

30th March 2009. 
The Superintending Engineer and Deputy Chief 
Engineer, Mechanical , Irrigation Department, 
Thiruvananthapuram for and on behalf of the Governor of 
Kerala invites sealed tenders in prescribed form for the 
following works from A or B Class contractors or 
Government Undertakings having previous exprience in the 
similar field . 

Tender No. -- SE/ MECH/5/2008- 09 . 

Name of Work - Fabrication , Painting and Erection of 
16 Nos . of new shutters of Koothamakkal Regulator in 
Thrissur District . 

PAC - Rs. 32 , 50 ,000 . 
EMD - Rs. 50,000 . 
Cost of tender form - Rs. 5, 500 including 12. 5 % VAT. 

Sale of tender form — From this Office on all working 
days between 11 a . m . on 21 -5 - 2009 and upto 1 p . m . on 
28 -5 - 2009 . 

Last date and time of submission of tender - Upto 
4 p . m . on 28 -5 -2009. 

Date and time of opening of tenders — At- 4 . 30 p . m . 
on 28 - 5 - 2009 . 
Period of completion — 6 months. 

OTHER CONDITIONS 
1 . Exprience Certificates in the execution of similar 
works should be accompanied with the application for 
tender forms. 

2. All existing conditions related to tenders of Irrigation & 
Public works Department will be applicable for this tender 
also . 

3. Tenders received after the stipulated time will not be 
accepted . 

- 4. If tender documents are required by post Rs. 50 extra 
in addition to cost of tender forms should be enclosed for 
postal charges . 


21st APRIL 2009 ] 


IRRIGATION DEPARTMENT 


169 


Tender No - SE / MECH / 4/2008- 09 . 
Name of work — IIP — Providing shutter arrangements 

to canal at Kadukulangara , Malayatoor, 

Ernakulam District. 
PAC - Rs. 25, 50 , 000 . 
EMD - Rs. 50, 000 . 
Cost of tender form - Rs. 4, 300 . 
Sale of tender forms— From this Office on all working 

days between 11 a..m . on 12 -5 - 2009 and upto 1 p . m . on 
19 - 5 - 2009 . 


5 . Other details regarding this tender will be obtained 
from this Office on all working days from 21 -5 -2009 to 
28 - 5 - 2009 . 

കേരള ഗവർണ്ണർക്കു വേ ണ്ടി ജല സേ ചന വകുപ്പ് 
മെക്കാനിക്കൽ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആന്റ് 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തി 
ക്കു വേണ്ടി ഇത്തരം പ്രവർത്തിയിൽ മുൻ പരി ച യമുള്ള 
എ / ബി ക്ലാസ് കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - എസ്. ഇ ./ മെക്ക്/ 5/ 2008 - 09. 

പ്രവർത്തിയുടെ പേര് - തൃശ്ശൂർ ജില്ലയിൽ കുതമാക്കൽ 
റെഗുലേറ്ററിൽ 16 പുതിയ ഷട്ടറുകളുടെ നിർമ്മാണ വും 
ഘടിപ്പിക്കലും. 

ഉദ്ദേശ അടങ്കൽ തുക - രൂപ 32, 50,000. 
നിരതദ്രവ്യം - രൂപ 50,000. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില - രൂപ 5,500 . 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനിയർ, ജലസേചന 
വകുപ്പ്, തിരുവനന്തപുരത്ത് നിന്നും 21- 5- 2009 മുതൽ 28- 5- 2009 
വരെ പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 
1 മണി വരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും -- 28 -5 - 2009, 
4 മണി വരെ. 

- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
28 - 5 - 2009 വൈകുന്നേരം 4.30 മണി. 

പ്രവർത്തിയുടെ കാലാവധി - 6 മാസം. 


മറ്റു വ്യവസ്ഥകൾ 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമാന പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 

-- 2. ദർഘാസ് സംബ ന്ധിച്ച് ജല സേചന വകു പ്പിൽ 
നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാ സിനും 
ബാധകമാണ്. 

- 3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

4 . പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ പ്രമാണ 
ത്തിന്റെ വിലയോടെപ്പം 50 രൂപകൂടി തപാൽ ചെലവിനായി 
അയയ്ക്കേണ്ടതാണ്. 

5. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും 21 - 5- 2009 മുതൽ 28 - 5 - 2009 വരെ എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. 


Last date and time of submission of tender - Upto 
4 p . m . on 19 -5 - 2009 . 

| Date and time of opening of tenders 4 .30 p . m . on 
19 - 5 - 2009 . 
Period of Completion — 4 months. 

OTHER CONDITIONS 
1 . Exprience Certificates in the execution of similar 
works should be accompanied with the application for tender 
forms. 

2. All existing conditions related to tenders of Irrigation 
& Public Works Department will be applicable for this tender 
also . 

3 . Tenders received after the stipulated time will not be 
accepted. 

4 . If tender documents are required by post Rs. 50 extra 
in addition to cost of tender forms should be enclosed for 
postal charges. 

5 . Other details regarding this tender will be obtained from 
this Office on all working days from 12 - 5 - 2009 to 
19 - 5 - 2009 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി ജലസേചന വകുപ്പ് മെക്കാനി 
ക്കൽ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് 
എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തിക്കുവേണ്ടി ഇത്തരം 
പ്രവർത്തിയിൽ മുൻ പരിചയമുള്ള എ / ബി ക്ലാസ് കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - എസ്. ഇ./ മെക്ക് 4/ 2008 - 09. 

പ്രവർത്തിയുടെ പേര്- എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ 
കാടു കുളങ്ങര കനാലിലെ ഷട്ടറു ക ളുടെ നിർമ്മാ ണ വും 
ഘടിപ്പിക്കലും. 

ഉദ്ദേശ അടങ്കൽ തുക - രൂപ 25,50,000. 
നിരതദ്രവ്യം - രൂപ 50,000. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില - രൂപ 4,300. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - സുപ്രണ്ടിംഗ് 
എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ജലസേചന 
വകുപ്പ്, തിരുവനന്തപുരത്ത് നിന്നും 12 -5-2009 മുതൽ 19 -5-2009 
വരെ പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 
1 മണി വരെ. 

- ദർഘാസ് ഫോറം സ്വീക രിക്കുന്ന തീയതിയും 
സമയവും - 19 - 5 - 2009 , 4 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 19 - 5 -2009 
- വൈകുന്നേരം 4. 30 മണി. 

| പ്രവർത്തിയുടെ കലാവധി - 4 മാസം. 


- ( 2 ) 


No , CMU / TECH /624/2008 . 30th March 2009. 

The Superintending Engineer and Deputy Chief 
Engineer, Mechanical, Irrigation Department, 
Thiruvananthapuram for and behalf of the Governor of 
Kerala invites sealed tenders in prescribed form for the 
following work from A or B Class Contractors or 
Government Undertakings having previous exprience in the 
similar field . 


170 


KERALA GAZETTE 


[ PART III 


മറ്റു വ്യവസ്ഥകൾ 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമാന പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യ 
പ്രതം ഹാജരാക്കേണ്ടതാണ്. 

2. ദർഘാസ് സംബന്ധിച്ച് ജലസേചന വകുപ്പിൽ നില 
വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ ദർ ഘാ സിനും 
ബാധകമാണ്. 

- 3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

4. പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ പ്രമാണ 
ത്തിന്റെ വിലയോടൊപ്പം 50 രൂപകൂടി തപാൽ ചെലവിനായി 
അയയ്ക്കേണ്ടതാണ്. 

5. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും 12 - 5 - 2009 മുതൽ 19 - 5 - 2009 വരെ എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. 


Name of Division — IIP Division No. II , Chalakudy 
for Serial Number 4 and IIP Division No.1, Angamaly for 
others. 

Cost of tender form : 

Original - Rs. 25, 000 + VAT. 

Duplicate -Rs. 12 ,500 + VAT . 
| Sale of tender forms - 25- 5 - 2009 to 29 - 5 - 2009 
upto 1 p . m . 

Receipt of tender forms (By Registered Post only) 
5-6-2009, 3 p . m . 

Opening date and time of tender --5 - 6- 2009, 4 p . m . 

Time of completion — 18 months for Serial Number 
3 and 24 months for others . 


Office of the Chief Engineer , 

( Sd.) 
Mechanical, Irrigation Superintending Engineer and 
Department, 

Deputy Chief Engineer. 
Thiruvananthapuram . 


- കേരള ഗവർണ്ണർക്കു വേണ്ടി പിറവം പാജക്ട് 
സർക്കിൾ സൂപ ണ്ടിംഗ് എഞ്ചിനീയർ പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തവരും പ്രവൃത്തിപരിചയ 
മുള്ളവരും സാമ്പത്തികശേഷിയുള്ളവരും ഏറ്റവും ചുരുങ്ങി 
യത് താഴെ വിവരിച്ചിരിക്കുന്ന പ്രവൃത്തികളുടെ ടെണ്ടർ വ്യതി 
യാ നം കണ ക്കാ ക്കാ തെ യുള്ള അടങ്കൽ തുകയുടെ 50 
( അ മ്പത്) ശതമാനമെങ്കിലും മൂല്യമുള്ള സമാനമായ ഒരു 
പ്രവൃത്തിയെങ്കിലും തൃപ്തികരമായി പൂർത്തീകരിച്ചിട്ടുള്ളവരു 
മായ " എ ക്ലാസ് കരാർ റു കാർ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും 
മുൻ യോ ഗ്യതാ നിർണ്ണ യ ത്തി നും പവ്യ ത്തിക്കു മുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഓരോ പ്രവൃ ത്തികൾക്കു മുള്ള നിരതദ്രവ്യം 50, 000 
രൂപയാണ്. 


| Sl . 


PRE - QUALIFICATION TENDER NOTICE 
No. DB.POT No. 1/2008-09( A ). 28th March 2009. 

Tenders for pre - qualification and execution for the 
following works are invited by he Superintending Engineer, 
Project Circle , Piravom on behalf of Governor of Kerala 
from financially sound and well experienced registered ‘ A ’ 
Class Contratrors / Firms of Kerala Water Resources/ 
Public Works Department, who have satisfactorily 
completed atleast " Single Similar Work costing 50 ( Fifty) 
percentage of Estimate P. A . C . of the concerned work , 
without considering Tender Variation . The EMD for each 
work is Rs. 50, 000 . 

Tender No. and Name of work 
- No. 

with Estimate PAC 
1/PQT/ SEPCP/ 2008 -09 - IIP - Constructing Main 
Canal from ch . 600M to 1000M including cut 
and cover portion from ch . 600M to 691M 
(Balance work ) — Rs. 478 lakh 
2 / PQT/SEPCP/ 2008 - 09 - IIP - Constructing Main 
Canal from ch . 1000M to 1350M including cut 
and cover portion from ch . 1184M to 1350M 
(Balance work ) — Rs. 394 lakh 
3 /PQT/ SEPCP / 2008 - 09 - IIP - Constructing Flush 
escape and leading channel at ch . 16360M to 

Main Canal - Rs. 265 lakh 
- 4/ PQT/ SEPCP / 2008 - 09 - IIP - Construction of 

Link Canal from ch . 445M to 608M including 
CD Works — Rs. 370 lakh 


ക്രമ 

ടെണ്ടർ നമ്പരും പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

ഉദ്ദേശ അടങ്കൽ തുകയും 
1/ പി. ക്യു . റ്റി ./എസ് . ഇ . പി . സി . പി. 2008- 09 - ഇടമലയാർ 
ജലസേചന പദ്ധതി-ചെയിനേജ് 600 മീറ്റർ മുതൽ 
1000 മീറ്റർ വരെയുള്ള ഭാഗത്തെ പ്രധാന കനാലിന്റെ 
നിർമ്മാണം-ചെയിനേജ് 600 മീറ്റർ മുതൽ 691 മീറ്റർ 
വരെയുള്ള കട്ട് ആന്റ് കവർ സഹിതം - ബാക്കി 
പണികൾ രൂപ 478 ലക്ഷം 
2/ പി . ക്യു . റ്റി ./ എസ്. ഇ . പി . സി . പി./ 2008 - 09 - ഇടമലയാർ 
ജലസേചന പദ്ധതി- ചെയിനേജ് 1000 മീറ്റർ മുതൽ 
1350 മീറ്റർ വരെയുള്ള ഭാഗത്തെ പ്രധാന കനാലിന്റെ 
നിർമ്മാണം-ചെയിനേജ് 1184 മീറ്റർ മുതൽ 1350 മീറ്റർ 
വരെയുള്ള കട്ട് ആന്റ് കവർ സഹിതം - - ബാക്കി 
പണികൾ രൂപ 394 ലക്ഷം 
3 / പി . ക്യു . റ്റി ./ എസ്. ഇ . പി. സി . പി./ 2008 - 09 - ഇടമലയാർ 
ജല സേചന പദ്ധതി- പധാന കനാ ലിൽ ഫ് ളാഷ് 
എക്കേപ്പും ചെയിനേജ് 16360 മീറ്ററിൽ ലീഡിംഗ് 
ചാനലിന്റെ നിർമ്മാണവും- രൂപ 265 ലക്ഷം 
4 / പി . ക്യു . റ്റി ./എസ് . ഇ . പി. സി . പി./ 2008 - 09- ഇടമലയാർ 
ജലസേചന പദ്ധതി- ചെയിനേജ് 445 മീറ്റർ മുതൽ 
608 മീറ്റർ വരെയുള്ള ലിങ്ക് കനാലിന്റെ നിർമ്മാണം - 
രൂപ് 370 ലക്ഷം 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ- രൂപ 25,000 + മൂ . വ . നി. 

പകർപ്പ് - രൂപ 12, 500 + മൂ . വ . നി . 
ദർ ഘാസ് ഫോറ ങ്ങ ളുടെ വിൽപ്പന തീയ തിയും 
സമയവും 25 - 5 - 2009 മുതൽ 29 - 5 - 2009 , 1 മണി വരെ. 


2 1st APRIL 2009 ] 


IRRIGATION DEPARTMENT 


171 


രജിസ്റ്റേർഡ് തപാലിൽ ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന 
തീയതിയും സമയവും 5 - 6 -2009, 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ( പി. ക്യു . 
ബിഡ് മാത്രം) - 5 - 6 - 2009, 4 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമ നമ്പർ 3 - ന് 
18 മാസം, മറ്റുള്ളവയ്ക്ക് 24 മാസം. 


Cost of tender forms — Rs. 4 , 500 + VAT for Sl. Nos . 
1 , 2 , Rs. 3 , 800 + VAT for Sl. No , 3 , Rs. 11 , 300 + VAT for 
Sl. Nos. 4 , 5 and Rs. 7 , 500 + VAT for Sl. Nos. 6 , 7 . 

Date and time of sale of tender form - 18 - 5- 2009 to 
21- 5 -2009 upto 1 p . m . 

Date and time of receipt of tender forms (By 
Registered Post only ) — 29 - 1 - 2009 , 3 p . m . 

Date and time of opening of tender - 29 - 5 -2009 , 
4 p . m . 

Time of completion — 8 months for Sl.No . 3 and 
12 months for all others. 

Name of Division — IIP Division No. II , Chalakudy 
for Sl . No. 6 and IIP Division No. I, Angamaly for all 
others . 


Project Circle, 
Piravom . 


(Sd.) 
Superintending Engineer. 


- (1) 


TENDER NOTICE 
No . DB/ 5291/ 83 ( A ). 

| 24th March 2009. 
Sealed tenders for the execution of the following 
works are invited (by registered post only ) by the 
Superintending Engineer , Project Circle , Piravom on 
behalf of Governor of Kerala from financially sound and 
well experienced registered " A or " B class contractors / 
firms of Kerala Water Resources / Public Works 
Department. Tender received in courier service will be 
summarily rejected . If the last date happens to be a 
holiday the next working day will be considered as the 
last date for the submission of tenders . Those who 
require tender form can contact the undersigned on 
payment of cost of tender document. The filled up tender 
form should accompany a preliminary agreement on 
stamp paper worth Rs .50 . The other conditions are similar 
as in PWD /Water Resources Department . The EMD for 
each work is Rs. 50 , 000 . 
Sl. 

Tender No. and Name of work 
No. 

with Estimate PAC 
1 / SEPCP/ 2008 -09 - IIP - Construction of a 
bridge near ch . 25870 M of Main Canal 
Rs. 30 Lakhs. 
2 / S EPCP /2008 - 09 - IIP _ Construction of 
Main Canal from ch . 31580 M to 31645 M 
urgent protection works to canal bund and leading 
the drainage system to main road drainage 
system — Rs. 30 Lakhs. 
3 / SEPCP /2008- 09 - Restoration of traffic in 
heavilay damaged access road to main canal 
from Kadappara - Thundom - 0 .00 to 3 .00 Km 
Rs. 25 Lakhs . 
4 /SEPCP/ 2008 -09 — IIP — Constructing Main 
Canal flush escape between ch . 22914 M and 
23112 M -Rs. 75 Lakhs. 
5 / SEPCP /2008 -09 — IIP — Constructing low level 
Canal from ch . 7800 M to 8100 M (Balance 
work ) — Rs. 75 Lakhs. 
6 /SEPCP /2008 -09 — IIP — Constructing of Bridge 
between ch . 811 M to 855 M including canal 
formation of Link canal including approach 
Road — Rs. 50 Lakhs. 
7 /SEPCP /2008 - 09 — IIP — Constructing low level 
Canal from ch . 7300 M to 7800 M (Balance 
work ) — Rs. 50 Lakhs. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി പിറവം പാജക്ട് 
സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചി നീ യർ താഴെപറയുന്ന 
പ്രവൃത്തികൾക്ക് കേരള പൊ തു മ രാ മത്ത്/ ജല വി ഭവ 
വകുപ്പിലെ അംഗീകൃത എ / ബി ക്ലാസ്സ് കരാറുകാരിൽ നിന്നും 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ മത്സര 
സ്വഭാ വമുള്ള ദർഘാ സു കൾ രജി സ്റ്റേർഡ് തപാ ലിൽ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൊ റി യർ സർവ്വീസ്മുഖേന 
അയ യ്ക്കുന്ന ദർഘാസു കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . 
ഏതെങ്കിലും കാര ണ വ ശാൽ നിശ്ചിത ദിവസം അവധി 
ആയിരുന്നാൽ അതിനടുത്ത പ്രവൃത്തി ദിവസം അവസാന 
തീയതിയായി പരിഗണിക്കുന്നതാണ്. ദർഘാസുകൾ നിശ്ചിത 
ദിവസം വൈകിട്ട് 4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 
അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോഗസ്ഥനോ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും രൂപ 
(2 ) 

(3) 
- 1/എസ് . ഇ . പി . സി . പി ./ 2008 - 09 - ഇടമലയാർ 

ജലസേചന പദ്ധതി - മെയിൻ കനാലിൽ 
ചെയിനേജ് 25870 മീ .- ന് സമീപം ഒരു 
പാലത്തിന്റെ നിർമ്മാണം- -രൂപ 30 ലക്ഷം 50 , 000 
2 /എസ് . ഇ . പി . സി . പി . 2008 - 09- ഇടമലയാർ 
ജലസേചന പദ്ധതി - മെയിൻ കനാൽ 
നിർമ്മാണം-ചെയിനേജ് 31580 മീ . മുതൽ 
31645 മീ . വരെയും കനാൽ ബണ്ടിന്റെ 
അടി യ ന്തിര സംരക്ഷണ പണിക ളും 
ഇപ്പോഴുള്ള ഡയിനേജ് സംവിധാനത്തിന്റെ 
മെയിൻ റോഡ് ഡയിനേജ് സംവിധാനവു 
മായി സംയോജിപ്പിക്കുന്ന പണികൾ 
രൂപ് 30 ലക്ഷം 

50 , 000 
3/എസ്. ഇ . പി. സി. പി ./ 2008 - 09 - കാടപ്പാറ 
തുണ്ടം മെയിൻ കനാലിലേക്കുള്ള 0. 00 
മുതൽ 3.00 കി . മീ . വരെയുള്ള ഭാഗത്ത 
ക്കു ള്ള ക ന ത്ത നാ ശം നേ രി ട്ടിട്ടു ള്ള 
പവേശന പാതയുടെ ഗതാ ഗ ത യോ ഗ്യ 
മാക്കാൽ പണികൾ രൂപ് 25 ലക്ഷം 

50 ,000 
- 4 /എസ് . ഇ . പി . സി . പി . 2008 - 09 ഇടമലയാർ 
ജലസേചന പദ്ധതി - മെയിൻ കനാലിൽ 
ചെയിനേജ് 22914 മീറ്ററിനും 23112 മീറ്ററിനും 
ഇട യിൽ ഫ്ളഷ് എസ്കേപ്പും അനുബന്ധ 
പണികളും രൂപ 75 ലക്ഷം 

50 , 000 


| 


x 


172 


KERALA GAZETTE 


[ PART III 


- ( 1) 


( 2 ) 


( 3 ) 


ദർ ഘാസ് രജി സ്റ്റേഡ് തപാ ലിൽ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും - 29 - 5 - 2009, 3 മണിവരെ. 


5 5/ എസ്. ഇ . പി . സി . പി ./ 2008 - 09 - ഇടമലയാർ 
- ജലസേചന പദ്ധതി ചെയിനേജ് 7800 മീ.മുതൽ 
8100 മീ . വരെയുളള ലോ ലവൽ കനാൽ 
നിർമ്മാണം ( ബാക്കിപണികൾ) രൂപ 75 ലക്ഷം 50,000 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
29 - 5 -2009, 4 മണിവരെ. 


- പ്രവൃത്തി തീർക്കേണ്ട കാലാ വധികമ ന മ്പർ 3 - ന് 
8 മാസം, മറ്റുള്ളവയ്ക്ക് 12 മാസം. 


- 6/എസ് . ഇ . പി . സി . പി .| 2008 - 09 - ഇടമലയാർ 
ജലസേചന പദ്ധതി ചെയിനേജ് 811 മീറ്റർ 
മുതൽ 855 മീററർ വരെ ലിങ്ക് കനാൽ 
നിർമ്മാണവും പാലം പണിയും പവേ ശ ന 
പാതയുടെനിർമ്മാണവും - രൂപ 50 ലക്ഷം 


- 50, 000 


7 


7/ എസ്. ഇ . പി . സി . പി ./ 2008 - 09 - ഇടമലയാർ 
ജലസേചന പദ്ധതി- ചെയ്നേജ്7300 മീ .മുതൽ 
7800 മീ . വരെയുളള ലോ ലവൽ കനാൽ 
നിർമ്മാണം ( ബാക്കി പണികൾ) -രൂപ 50 ലക്ഷം 50,000 


- പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ക്രമനമ്പർ 6 - ന് 
ഐ . ഐ . പി. ഡിവിഷൻ നമ്പർ- 2, ചാലക്കുടി, മറ്റുളളവയ്ക്ക് 
ഐ . ഐ . പി . ഡിവിഷൻ നമ്പർ-1, അങ്കമാലി. 
- ദർഘാസ് പ്രമാണങ്ങ ളും മറ്റ് വിശദ വിവ ര ങ്ങളും 
ആഫീസ് സമയങ്ങളിൽ ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ താഴെ ഒപ്പ് വച്ചിരിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാല യ ത്തിൽ നിന്നും നിശ്ചിത 
ദിവ സ ങ്ങളിൽ ലഭിക്കുന്ന താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ 

കമാറ്റുവാൻ പാടു ള്ള ത ല്ല . ദർ ഘാ സു ക ളോ ടൊപ്പം 
50 (അൻപത്) രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
- ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. കേരള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ 
നിബ ന്ധ ന കളും വ്യവ സ്ഥ കളും ഈ ദർ ഘാ സിനും 
ബാധകമായിരിക്കും. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമ നമ്പർ 1- നും 
2 - നും രൂപ 4,500 + മൂല്യ വർദ്ധിത നികുതി, കമനമ്പർ 
3 - ന് രൂപ 3,800 + മൂല്യ വർദ്ധിത നികുതി, ക്രമനമ്പർ 4- നും 
5- നും രൂപ 11, 300 + മൂല്യ വർദ്ധിത നികുതി, കമനമ്പർ 
6 - നും 7 - നും രൂപ 7,500 + മൂല്യ വർദ്ധിത നികുതി. 

ദർഘാസ് ഫോറങ്ങളുടെ വില്പനയുടെ തീയതിയും 
സമയവും - 18 - 5 - 2009 മുതൽ 21 - 5 - 2009, 1 മണിവരെ. 


Project Circle, 
Piravom . 


( Sd.) 
Superintending Engineer. 


21st APRIL 2009 ] 


IRRIGATION DEPARTMENT 


173 


